| Reg. No. രജി. നമ്പർ 
KL / TV ( N )/ 12/ 2009- 2011 


Government of Kerala 
കേരള സർക്കാർ 

2010 


OVERN 


രം 


ാർ 


KERALA 


VMENT OF 
न्यान अप 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


No. 


Vol. LV 
വാല്യം 55 | 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ് 


20th July 2010 

2010ജൂലൈ 20 
29th Ashadha 1932 
1932 ആഷാഢം 29 


നമ്പർ 


PART III 


Police Department 


ലേല ദർഘാസ് പരസ്യം 


നമ്പർ ഇ2- 10911 / 2009 /എസ് . 


2010 ജൂൺ 17. 


തിരുവനന്തപുരം പേരൂർക്കട എസ്. എ . പി. ക്യാംപിലെ 
സെൻട്രൽ പോലീസ് വർക്ക് ഷോപ്പിൽ സൂക്ഷിച്ചിട്ടുള്ളതും 
പോലീസ് ഡിപ്പാർട്ട്മെന്റിന് ആവശ്യമില്ലാത്തതുമായ 10000 ലിറ്റർ 
വേസ്റ്റ് ഓയിലും അതിന്റെ 48 ബാരലുകളും 2010-ാമാണ്ട് 
ആഗസ്റ്റ് മാസം 18 - ാം തീയതി രാവിലെ 11 മണിക്ക് 
എസ്. എ . പി . ക്യാംപ് പരിസരത്ത് വച്ച് പരസ്യമായി ലേലം/ 
ദർഘാസ് വഴി വിൽപ്പന നടത്തുന്നതാണ്. 


- ലേലം കഴിഞ്ഞാലുടൻ ദർഘാസുകൾ തുറക്കുന്നതും 
ലേലത്തിലോ ദർഘാസിലോ കാണുന്ന കൂടുതൽ തുകയ്ക്ക് 
ലേലം സ്ഥിരപ്പെടുത്തുന്നതും ലേലം സ്ഥിരപ്പെടുത്തി കിട്ടുന്ന 
ആൾ ഉടൻതന്നെ ലേല / ദർഘാസ് തുകയുടെ പകുതി തുക 
( നിരതദ്രവ്യം കഴിച്ച്) നികുതി ഉൾപ്പെടെ ലേല സ്ഥലത്ത് വച്ചു 
തന്നെ അടയ്ക്കേണ്ടതും ബാക്കി തുകയും നിയമാനുസൃതമുള്ള 
വിൽപന നികുതിയും ചേർത്ത് ലേല ദർഘാസ് സ്ഥിരപ്പെടു 
ത്തിയ ഉത്തരവ് ലഭിച്ച് 10 ദിവസത്തിനുള്ളിൽ എസ്. എ . പി. 
ബറ്റാലിയൻ ഓഫീസിൽ അടച്ച് ലേല സാധനങ്ങൾ സ്വന്തം 
ചിലവിൽ നീക്കം ചെയ്യേണ്ടതുമാണ്. ലേലത്തിൽ പങ്കെടുക്കുന്ന 
മറ്റുള്ളവരുടെ നിരതദ്രവ്യം ലേലം കഴിഞ്ഞാലുടൻ മടക്കി 
നൽകുന്നതാണ്. 


ലേലത്തിൽ പങ്കെടുക്കാൻ താൽപ ര്യ പ്പെടുന്നവർ 
കൃത്യസമയത്ത് ലേല സ്ഥലത്ത് ഹാജരാകേണ്ടതും ലേലം 
തുടങ്ങുന്നതിന് ഒരു മണിക്കൂർ മുൻപ് ടി സാധനങ്ങൾക്ക് 
നിശ്ചയിച്ചിട്ടുള്ള നിരതദ്രവ്യ തുകയായ 1,200 ( ആയിരത്തി 
ഇരുന്നൂറ് രൂപ) ലേല സ്ഥലത്ത് അടച്ച് രസീത് 
വാങ്ങേണ്ടതാണ്. 


ഏതെങ്കിലും കാരണ വശാൽ ലേലം സ്ഥിരപ്പെടുത്തി 
കിട്ടുന്നയാൾ ലേല നിബന്ധനകൾ ലംഘിക്കുകയാണെങ്കിൽ 
ടിയാൻ അടച്ച തുക സർക്കാരിന് മുതൽ കൂട്ടുന്നതും സാധന 
ങ്ങൾ പുനർലേലം ചെയ്യുന്ന തു മാ യി രിക്കും. പുനർലേലം 
നടത്തുന്ന അവസരത്തിൽ എന്തെങ്കിലും നഷ്ടം സംഭവിച്ചാൽ 
ആയത് മുൻ ലേലം സ്ഥിരപ്പെടുത്തി കിട്ടിയ ആളിൽ നിന്നും 
ഈടാക്കുന്നതും എന്നാൽ കൂടുതലായി കിട്ടുന്ന തുകയ്ക്ക് 
മുൻലേലക്കാരൻ അവകാശിയല്ലാത്തതുമാകുന്നു . 


സീൽചെയ്ത് ദർഘാസുകൾനൽകാൻ താൽപര്യപ്പെടുന്നവർ 
നിര ത ദ വ്യം എസ്. എ . പി . ബറ്റാ ലി യ ൻ ഓഫീസിൽ 
ഒടുക്കിയ രസീതടക്കം അവ കമാണ്ടന്റ്, സ്പെഷ്യൽ ആംഡ് 
പോലീസ്, തിരുവനന്തപുരം- 5 എന്ന മേൽവിലാസത്തിൽ 
എസ്. എ . പി . ബറ്റാ ലി യ ൻ ഓഫീസിൽ 17 - 8 - 2010 
വൈകു ന്നേരം 5 മണിക്ക് മുൻപ് കിട്ട ത്തക്ക വിധം 
അയയ്ക്കേണ്ടതാണ്. 


ടി സാധനങ്ങൾ എല്ലാ പ്രവൃത്തി ദിവസങ്ങളിലും രാവിലെ 
10.15 മണിമുതൽ വൈകിട്ട് 5. 15 മണിവരെയുള്ള സമയങ്ങളിൽ 
എസ്. എ . പി. ക്യാംപിൽ ബന്ധപ്പെട്ടവരുടെ അനുമതിയോടു 
കൂടി പരിശോധിക്കാവുന്നതാണ്. 


20th JULY 2010] 


POLICE DEPARTMENT 


യാതൊരു കാരണവും കാണിക്കാതെ ലേലം മാറ്റിവയ്ക്കുന്നതിനും 
അസ്ഥിരപ്പെടുത്തുന്നതിനുമുള്ള അധികാരം എസ്. എ . പി . 
കമാണ്ടന്റിൽ നിക്ഷിപ്തമായിരിക്കുന്നതാണ്. 


-- യാതൊരു കാരണവും കാണിക്കാതെ ഈ നോട്ടീസ് 
പ്രകാരമുള്ള ലേലം മാറ്റിവയ്ക്കാനോ അസ്ഥിരപ്പെടുത്തുവാനോ 
ഉള്ള പൂർണ്ണാധികാരം ആലപ്പുഴ ജില്ലാ പോലീസ് സൂപ്രണ്ടിൽ 
നിക്ഷിപ്തമായിരിക്കും. 


എസ്. എ . പി . കമാണ്ടന്റിന്റെ 
ആഫീസ്, 
തിരുവനന്തപുരം. 


( ഒപ്പ്) 
എസ്. എ . പി . കമാ ണ്ട ന്റ് . 


( ഒപ്പ്) 


ജില്ലാ പോലീസ് ഓഫീസ്, 
ആലപ്പുഴ. 


ജില്ലാ പോലീസ് സൂപ്രണ്ട്. 


ലേപ്പരസ്യം 


ടെണ്ടർ/ ലേല പരസ്യം 


നമ്പർ ജി2/ 29599/ 2009 എ . 2010 ജൂ ലൈ 9. നമ്പർ 808 / 2010 / ഇ . കെ . എം . 

2010 ജൂ ലൈ 2 . 

-- വിജി ല ൻ സ് ആന്റ് ആന്റി കറ പ് ഷൻ ബ്യൂറോ, 
- ആലപ്പുഴ ജില്ലാ പോലീസ് സൂപ്രണ്ടിന്റെ അധികാര 

എറണാകുളം യൂണിറ്റ് ഓഫീസിൽ സൂക്ഷിച്ചിട്ടുള്ളതും ഡിപ്പാർട്ടു 
പരിധിയിലുള്ളതും തൃക്കുന്നപ്പുഴ പോലീസ് സ്റ്റേഷൻ കെട്ടിട 

മെന്റിന് ഉപ യോ ഗ മി ല്ലാ ത്ത തു മായ 1999 മോഡൽ 
ത്തിന്റെ സമീപത്തായി സ്ഥിതിചെയ്യുന്നതുമായ പഴയ പോലീസ് 

കെ .എൽ. 01 - ആർ- 3881 മഹീന്ദ്ര മാർഷൽ ജീപ്പ് 31- 8- 2010 പകൽ 
സ്റ്റേഷൻ കെട്ടിടം ( കെട്ടിട നമ്പർ 274 , വാർഡ് 11 മണിക്ക് വിജിലൻസ് ആന്റ് ആന്റി കറപ്ഷൻബ്യൂറോ, 
നമ്പർ IX, തൃക്കുന്നപ്പുഴ പഞ്ചായത്ത്) 17- 8- 2010 -ാം തീയതി - എറണാകുളം യൂണിറ്റ് ഓഫീസിൽവച്ച് പരസ്യമായി ലേലം/ 
പകൽ 11 മണിക്ക് തൃക്കുന്നപ്പുഴ പോലീസ് സ്റ്റേഷനിൽവച്ച് ടെണ്ടർവഴി വിൽപ്പന നടത്തുന്നതാണ്. ലേലത്തിൽ പങ്കെടുക്കു 
പരസ്യമായി ലേലം ചെയ്തുകൊടുക്കുന്നതാണ്. 

വാൻ താൽപ്പര്യപ്പെടുന്നവർ കൃത്യസമയത്ത് ഹാജരാകേണ്ടതും, 

ലേലം തുടങ്ങുന്നതിന് ഒരുമണിക്കൂർ മുൻപായി 1,000 രൂപ 
ലേല ത്തിൽ പങ്കെ ടു ക്കുവാൻ ആഗ്ര ഹി ക്കു ന്ന വർ ( ആയിരം രൂപ മാത്രം) നിരതദ്രവ്യം അടച്ച് രസീത് വാങ്ങേണ്ട 
ലേലസ്ഥലത്ത് നേരിട്ട് ഹാജരാകേണ്ടതും ലേലംതുടങ്ങുന്നതിന് തുമാണ്. 
ഒരു മണിക്കൂർമുമ്പായി നിശ്ചിത നിരതദ്രവ്യമായ 3,500 രൂപ 

- ടെണ്ടറുകൾ നൽകാൻ ആഗ്രഹിക്കുന്നവർ ആ വിവരം 
കെട്ടിവയ്ക്കേണ്ടതുമാണ്. കൂടാതെ ടി കെട്ടിടം ലേലത്തിൽ വെള്ളക്കടലാസിൽ എഴുതി " ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ട്, 
വാങ്ങാൻ ഉദ്ദേശിക്കുന്ന വ്യക്തികളിൽ നിന്നു മുദ്രവച്ച കവറിൽ വിജിലൻസ് ആന്റ് ആന്റികറപ്ഷൻ ബ്യൂറോ, എറണാകുളം 
ദർഘാസുകൾ നേരിട്ടോ തപാൽമാർഗ്ഗമോ 12-8- 2010 -ാം തീയതി യൂണിറ്റ് എന്ന്മുദ്രണം ചെയ്ത കവറിൽ 30 -8- 2010-ാം തീയതി 
വൈകുന്നേരം 4 മണിക്കു മുമ്പായി ആലപ്പുഴ ജില്ലാ പോലീസ് വൈകുന്നേരം 4 മണിക്ക് മുൻപായി കിട്ടത്തക്കവണ്ണം അയയ്ക്കേ 
ഓഫീസിൽ ലഭിക്കത്തക്കവണ്ണം ക്ഷണിച്ചുകൊള്ളുന്നു . ദർഘാ 

ണ്ടതാണ്. 
സിനോടൊപ്പം നിശ്ചിത നിരതദ്രവ്യമായി മേൽപ്പറഞ്ഞ തുക 

ടെണ്ടർ അ യ ത ന്നതിനോ ടൊപ്പം മേൽപ്പറഞ്ഞ 
യ്ക്കുള്ളആലപ്പുഴ ജില്ലാ പോലീസ് സൂപ്രണ്ടിന്റെ പേരിൽ നിരക്കിലുള്ള നിരതദ്രവ്യം ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ട്, 
മാറാവുന്ന ഡിമാന്റ് ഡ്രാഫ്റ്റ് അടക്കം ചെയ്യേണ്ടതാണ്. ദർഘാ വിജിലൻസ് ആന്റ് ആന്റികറപ്ഷൻ ബ്യൂറോ, എറണാകുളം 
സുകൾ ലേലം കഴിഞ്ഞാലുടൻ ലേലത്തിൽ പങ്കെടുക്കുവാൻ 

യൂണിറ്റ് ഓഫീസിൽ കെട്ടിവച്ചതിന്റെ രസീതും ഉണ്ടായിരി 
എത്തിയിട്ടുള്ളവരുടെ സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതും ലേലം 

ക്കേണ്ടതാണ്. 
വിളിച്ച തുകയോ ദർഘാസ് തുകയോ ഏതാണോ കൂടുതൽ 

- രസീത് ഇല്ലാത്ത ടെണ്ടറു കൾ യാതൊരു കാര ണ 
ആ തുകയ്ക്ക് യുക്ത മെന്ന് തോന്നുന്ന പക്ഷം ലേലം/ 

- വശാലും സ്വീകരിക്കുന്നതല്ല . ടെണ്ടറുകൾ അയയ്ക്കുന്ന 
ദർഘാസ് സ്ഥിരപ്പെടുത്തുന്നതും അപ്രകാരം ലേലം/ദർഘാസ് - കവറിന്റെ മുകളിൽ ഇടതു വശത്തായി “ഉപയോഗ്യമല്ലാത്ത 
താൽക്കാലികമായി ഉറപ്പിച്ച് കിട്ടിയ ആൾ ലേലം/ ദർഘാസ് വാഹനം വാങ്ങു വാ നുള്ള ടെണ്ടർ എന്ന് വ്യക്ത മായി 
തുകയുടെ പകുതി സംഖ്യ ( നികുതി ഉൾപ്പെടെ) നിരതദ്രവ്യം എഴു തി യി രിക്ക ണം . ഇപ്രകാരം ലഭിക്കുന്ന ടെണ്ടറുകൾ 
കഴിച്ച് ലേലസ്ഥലത്തുവച്ച് അടയ്ക്കേണ്ടതും ബാക്കി സംഖ്യ 31 - 8 - 2010 - ന് പരസ്യലേലത്തിനോടൊപ്പം തദവസരത്തിൽ 
നികുതി ഉൾപ്പെടെ ലേലം/ ദർഘാസ് സ്ഥിരപ്പെടുത്തി 10 ദിവസ സന്നി ഹി ത രാ യിട്ടുള്ള ടെണ്ട റു കാ രു ടെയോ അ വരുടെ 
ത്തിനുള്ളിൽ അടച്ച് സ്വന്തം ചെലവിൽ ടി ലേലം/ ദർഘാസ് 

നിയ മാ നു സൃത പ്രതി നിധിക ളു ടെയോ സാന്നിദ്ധ്യത്തിൽ 
പ്രകാരം ലഭിച്ച കെട്ടിടം മേൽപ്പറഞ്ഞിരിക്കുന്ന ദിവസത്തിനു 

തുറക്കുന്നതും ലേലത്തിലോ ടെണ്ടറിലോ കൂടുതൽ തുക 
ള്ളിൽ പൊളിച്ച് നീക്കം ചെയ്ത് ഒഴിഞ്ഞു 

കാണിക്കുന്നവർക്ക് ലേലം താൽക്കാലികമായി ഉറപ്പിക്കുന്നതും 

ടിയാൻ ലേലം/ ടെണ്ടർ തുകയുടെ പകുതി സംഖ്യ നിരതദ്രവ്യം 
തരേണ്ടതുമാണ്. 

കിഴിച്ച് ലേലസ്ഥലത്തുവച്ച്തന്നെ അടക്കേണ്ടതും ബാക്കി 
മേൽ പറഞ്ഞിരിക്കുന്ന നിബന്ധനകൾ ലേലം/ ദർഘാസ് സംഖ്യ ലേലം/ ടെണ്ടർ സ്ഥിരപ്പെടുത്തിയ ഉത്തരവ് കിട്ടി 
കൊണ്ടയാൾ ലംഘിച്ചാൽ ടിയാൻ അടച്ച നിര തദ്രവ്യം 10 ദിവസത്തിനുള്ളിൽ അടച്ച് വാഹനം സ്വന്തം ചെലവിൽ 
സർക്കാരിലേക്ക് മുതൽകൂട്ടുന്നതും ടി കെട്ടിടം പുനർലേലം 

നീക്കം ചെയ്യേണ്ടതുമാണ്. 
ചെയ്യുന്നതുമായിരിക്കും. അപ്രകാരം പുനർ ലേലത്തിൽ സർക്കാരിന് 

മേൽ പ്രസ്താവിച്ച നിബന്ധനകൾക്ക് വിപരീതമായി 
എന്തെങ്കിലും നഷ്ടം സംഭവിച്ചാൽ ആയതിന് ആദ്യം ലേലം 

ലേലം/ ടെണ്ടർ കൊണ്ടയാൾ പ്രവർത്തിക്കുകയാണെങ്കിൽ ലേലം/ 
കൊണ്ടയാൾ ഉത്തരവാദിയായിരിക്കുന്നതുമാണ്. മാത്രമല്ല 

ടെണ്ടർ ചെയ്ത് വാഹനം പുനർലേലം ചെയ്യുന്നതും ആ 
പുനർലേലത്തിൽ മുൻ തുകയേക്കാൾ കൂടിയ തുക ലഭിച്ചാൽ വകയിൽ സർക്കാരിന് എന്തെങ്കിലും നഷ്ടം സംഭവിക്കുക 
ആയതിൻമേൽ ടിയാന് അവകാശമുണ്ടായിരിക്കുന്നതല്ല . 

യാണെങ്കിൽ ആയത് മുൻ ലേലം/ ടെണ്ടർ കൊണ്ടയാളിൽനിന്നും 


20th JULY 2010 ] 


POLICE DEPARTMENT 


13 


ഈടാക്കുന്നതും ടിയാൻ അടച്ച നിരതദ്രവ്യം സർക്കാരിലേക്ക് 
കണ്ടു കെട്ടു ന്ന തു മാ ണ് . അഥവാ പുനർ ലേല ത്തിൽ 
ലാഭമുണ്ടാകുകയാണെങ്കിൽ ടിയാന് ആയതിന് യാതൊരുവിധ 
അർഹതയും ഉണ്ടായിരിക്കുന്നതല്ല . 

ലേലം കഴിഞ്ഞാലുടൻ ലേലം/ ടെണ്ടർ നഷ്ടപ്പെട്ടവർക്ക് 
നിരതദ്രവ്യം തിരിച്ച് കൊടുക്കുന്നതാണ്. 

ടെണ്ടർ / ലേലത്തിൽ പങ്കെടുക്കുന്നവർ മേൽ പ്രസ്താവിച്ച 
നിബന്ധനകൾ പാലിക്കേണ്ടതാണ്. ലേലം ചെയ്യുവാനുള്ള 
വാഹനം എല്ലാ പ്രവർത്തി ദിവസങ്ങളിലും രാവിലെ 11 മണി 
മുതൽ 5 മണിവരെയുള്ള സമയങ്ങളിൽ വിജിലൻസ് ആന്റ് 
ആന്റികറ പ് ഷൻ ബറോ, എറ ണാ കുളം യൂണിറ്റ് 
ഓഫീസിൽ ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ടിന്റെ അനുവാദ 
ത്തോടെ പരിശോധിക്കാ വു ന്നതും കൂടു തൽ വിവ ര ങ്ങൾ 
ശേഖരിക്കാവുന്നതുമാണ്. 

ഒരു കാരണവും കൂടാതെ ലേലം നിർത്തിവയ്ക്കുന്നതിനും 
മാറ്റിവയ്ക്കുന്നതിനുമുള്ള പൂർണ്ണ അധികാരം വിജിലൻസ് 
ആന്റ് ആന്റികറപ്ഷൻ ബ്യൂറോ, എറണാകുളം യൂണിറ്റ് 
ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ടിൽ നിക്ഷിപ്തമായിരിക്കും. 


- ടെണ്ടർ ഫോറവും മറ്റ് വിശ ദ വി വ ര ങ്ങളും ടെണ്ടർ 
ഫോറത്തിന്റെ വിലയായ 770 രൂപ ( 700 + വിൽപന നികുതി) 
അടച്ചാൽ എം . എസ്. പി . കമാണ്ടന്റിന്റെ കാര്യാലയത്തിൽ 
നിന്നും 12 -7 -2010 മുതൽ 20- 7 -2010 -ാം തീയതി ഒരു മണി വരെ 
നേരിട്ടോ മണിഓർഡർ ആയോ ലഭിക്കുന്നതാണ്. ടെൻഡർ 
ഫോറങ്ങൾ കൈമാറ്റം ചെയ്യുവാൻ പാടുള്ളതല്ല. ഡ്യൂപ്ലിക്കേറ്റ് 
ടെണ്ടർ ഫോറത്തിന്റെ വില 440 ( 400 + വിൽപ്പന നികുതി) 
രൂപ യാ ണ് . ടെണ്ടർ സ്വീക രിക്കുന്ന അവസാന തീയതി 
അവധിയാണെങ്കിൽ അതിനടുത്ത പ്രവൃത്തി ദിവസം ടെണ്ടർ 
സ്വീകരിക്കുന്നതാണ്. ടെണ്ടർ ഉറപ്പിച്ചാൽ 2 ദിവസത്തിനകം 
പരിശീലനം തുടങ്ങേണ്ടതും ആയതിനുള്ള സാധനസാമഗ്രികൾ 
സ്വന്തം ചെല വിൽ പ്രദാനം ചെയ്യേണ്ട തു മാ ണ്. ടെണ്ടർ 
ഉള്ളടക്കം ചെയ്ത കവറിന് പുറത്ത് എ2/ 4000/10എം. പ്രകാരം 
റികൂട്ട് പോലീസുകാർക്ക് ഡവിംഗ് പരിശീലനം നൽകുന്ന 
തിനായുള്ള ടെണ്ടർ എന്ന് രേഖപ്പെടുത്തിയിരിക്കണം. 

- നിരതദ്രവ്യം - രൂപ 25 , 000 (കമാണ്ടന്റ്, എം . എസ്. പി., 
മലപ്പുറം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇൻഡ്യ/ ട്രാവൻകൂറിൽ നിന്ന് 
മാറത്തക്കവണ്ണമുള്ള ഡിമാന്റ് ഡ്രാഫ്റ്റ്). 


ടെണ്ടർ സ്വീക രി ക്കുന്ന അ വ സാന തീയതിയും 
സമയവും 26- 7 - 2010 വൈകുന്നേരം 4 മണി. 


ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ടിന്റെ 
കാര്യാലയം, വിജിലൻസ്ആന്റ് 
ആന്റികറപ്ഷൻബ്യൂറോ, എറണാകുളം 
യൂണിറ്റ്, കൊച്ചി- 18. 


( ഒപ്പ്) 

ഡെപ്യൂട്ടി 
പോലീസ് സൂപ്രണ്ട്. 


- ടെണ്ടർ തുറക്കുന്ന തീയതിയും സമയവും 27 - 7 - 2010 
- വൈകുന്നേരം 4 മണി. 


ടെണ്ടർ നോട്ടീസ് 


- ഹാജ രാ യി രിക്കുന്ന ടെണ്ട റു കാ രു ടെയോ അവരുടെ 
പ്രതിനിധികളുടെയോ സാന്നിദ്ധ്യത്തിൽ ടെണ്ടർ തുറക്കുന്നതും 
മറ്റു കാരണങ്ങൾ ഒന്നും തന്നെ പറയാതെ ഏതെങ്കിലും 
ടെണ്ടറോ അല്ലെങ്കിൽ മൊത്ത ത്തിലോ നിര സിക്കാനുള്ള 
അധികാരം എം . എസ്. പി . കമാ ണ്ടന്റിൽ പൂർണ്ണമായും 
നിക്ഷിപ്തമായിരിക്കുന്നതുമാണ്. 


നമ്പർ എ2- 9852/ 2009/ എം . 


2010 ജൂ 


ലൈ 4, 


മലപ്പുറം മലബാർ സ്പെഷ്യൽ പോലീസ് ബറ്റാലിയനിലെ 
ഒന്നാം ബാച്ചിൽ പരിശീലനം നടത്തിവരുന്ന 383 റിക്രൂട്ട് 
പോലീസ് കോൺസ്റ്റബിൾമാർക്ക് ഡ്രൈവിംഗ് പരിശീലനം 
( എം. എം. വി.) ( ജീപ്പ്, മോട്ടോർ സൈക്കിൾ ) നൽകുന്നതി 
നായി അംഗീകൃത സ്ഥാപ ന ങ്ങ ളിൽ നിന്നും മുദ്രവച്ച 
ടെണ്ടറുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 


കമാണ്ടന്റിന്റെ ഓഫീസ്, 
മലബാർ സ്പെഷ്യൽ പോലീസ്, 
മലപ്പുറം. 

കമാണ്ടന്റ്, എം. എസ്. പി. 


- ( ഒപ്പ്) 


